Government of Kerala 
കേരള സർക്കാർ 

2012 


| Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


.. 


GOVERN 


. 
കക 


. 


| Reg . No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012 -14 


രള സർക് 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th November 2012 
- 2012 നവംബർ 6 
15th Karthika 1934 
1934 | mA - n| W 15 


- No . 
നമ്പർ 


വാല്യം 1 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


മറ്റു വ്യവസ്ഥകൾ 


നമ്പർ ജി . ഡബ്ലിയു . പി . കെ ./ 842 / 2012. 2012 ഒക്ടോബർ 22. 

- കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി 
മുദ്രവച്ച കവറുകളിൽ മൽസരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും ജോലിയുടെ പേരും അട ങ്കൽ 
തുകയും - 8/ 2012 - 13- - പാലക്കാട് ജില്ലയിൽ പെരിങ്ങോട്ടുകുറുശ്ശി 
ഗ്രാമപഞ്ചായത്തിൽ ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ ഒരു 
6 " കുഴൽ കിണർ നിർമ്മിക്കുന്ന പ്രവൃത്തി - 58,750 . 

നിരതദ്രവ്യം - 1,500 . 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + വാറ്റ്. 

ദർഘാസ് വിൽപ്പനയുടെ തീയതിയും സമ യ വും 
22 -11- 2012 , 1 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
22 - 11- 2012 , 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22- 11 -2012, 
4 മണി. 


പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, 
മുനിസിപ്പൽ ടി . ബി . കോംപ്ലക്സ്, പാലക്കാട് എന്ന 
വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിന് മുമ്പ് 
ലഭിക്കേണ്ടതാണ്. 
2. പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 

100 - ന്റെ മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 
വയ്ക്കേണ്ടതാണ്. 
3. പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 

സമ യ ങ്ങ ളിൽ പാല ക്കാടുള്ള ഓഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കു 

ന്ന തി നുള്ള അ ധി കാ രം ജില്ലാ ഓഫീ സ റിൽ 
നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുക 
യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ജില്ലാ ആഫീസ്, 
മുനിസിപ്പൽ ടി. ബി. കോംപ്ലക്സ്, 
പാലക്കാട്- 14. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


കാലാവധി ഒരു മാസം. 


